Reg . No. 021. mmio 
KL / TV ( N ) / 12 / 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


1242 


W 
. 


GOVERN 


. 


99 


08 


99 muo 
WMENT OF 


Req 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


4th September 2012 
2012 omngoma 4 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 1 35 


Weijo 57 S 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


13th Bhadra 1934 

1934 solo 13 


PART III 


Stores Purchase 


Indigenous Medicine Department 

RE- TENDER NOTICES 


( 1) 


No. S1 -4455/ 2012 / AVC . 

8th August 2012 . 
Sealed competitive tenders are invited for the Supply 
of wooden models [4 models of panchakarma-(a) Nasyam , 
(b ) Shirodhara , (c ) Shiro vasti, (d ). kizhi and one model of 
Ayurveda Avatarana ] for the museum in Samhita, Samskrita 
& Sidhantha Department, Govt. Ayurveda College, 
Thiruvananthapuram for the year 2012 -2013 . The details of 
models can be obtained from the office of undersigned . 

Tenders should be superscribed “ Wooden models for 
the museum in Samhita , Samskrita & Sidhantha 
Department” addressed to the Principal, Government 
Ayurveda College , Thiruvananthapuram . The last date of 
the receipt of tenders will be at 3 p . m . on 5 - 9 -2012 . The 
Late tenders will not be accepted . The tenders will be 
opened at 3. 30 p . m . on 5 - 9- 2012 in the presence of such 
of the tenderers or their authorized representatives who 
may be present at that time. 


Intending tenderers may on application to the 
Principal , Govt. Ayurveda College, Thiruvananthapuram to 
obtain tender forms on which tenders should be 
submitted . Application for the tender form should be 
accompanied by cash remittance of ` 416 (cost of tender 
form · 400 + VAT ` 16 ) which is the price fixed for a form 
and which is not refundable under any circumstances . 
Tender forms are not transferable . Sale of tender forms 
will be closed at 1 p . m . on 5 - 9 - 2012 . Cheques, Postal Orders 
etc . will not be accepted towards the cost of tender 
forms. Those who wish to purchase tender forms by post 
shall send an additional amount of 50 by money order 
to cover postal charges . Duplicate tender forms, if 
required will be issued at · 208 (cost of tender form 
· 200 + VAT ` 8 ) per copy. 

Intending tenderers should deposit an amount of 
. 1,050 as Earnest Money Deposit by Demand Draft in 
favour of the Principal, Government Ayurveda College , 
Thiruvananthapuram together with an agreement in Kerala 
Stamp Paper worth · 100 . The rate quoted shall remain 
firm for acceptance till one year from the date 
of acceptance. The Principal, Ayurveda College, 
Thiruvananthapuram will have powers to postpone/cancel 
the tender . 


തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ 
സംഹിത സംസ്കൃത സിദ്ധാന്ത വിഭാഗത്തിലെ മ്യൂസിയത്തി 
ലേക്കായി ആയുർവേദ ചികിത്സാ രീതികളുടെ തടിയിലുള്ള 
മാതൃകകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിന് തയ്യാറുള്ളവരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . മാതൃക 
കളുടെ വിവരങ്ങൾ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

ഓരോ ദർഘാസുകളു ം ആയുർവേദ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി 
സീൽ ചെയ്ത് 5- 9 -2012 ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ 
സമർപ്പിക്കാവുന്നതാണ്. അന്നുതന്നെ ഉച്ചയ്ക്കുശേഷം 3.30 
മണിക്ക് ദർഘാസുകൾ നിയമാനുസരണം തുറക്കുന്നതായിരിക്കും. 
യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 
5 - 9 - 2012 ഉച്ചയ്ക്ക് 1 മണിക്ക് അ വ സാ നി ക്കു ന്ന താണ്. 
ഫോറ ങ്ങ ൾ തപാൽമാർഗ്ഗം ആവ ശ്യ മു ള്ള വർ ദർഘാസ് 
ഫോറത്തിന്റെ വിലയേക്കാൾ - 50 കൂടുതൽ മണി ഓർഡർ 
ആയി അയക്കേണ്ടതാകുന്നു . ദർഘാസിൽ രേഖപ്പെടുത്തിയിരി 
ക്കുന്ന വില നിരക്കുകൾ ദർഘാസ് അംഗീകരിച്ച് നൽകുന്ന 
തീയതി മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിനുള്ളിൽ 
മാറ്റം വരുത്താൻ പാടില്ലാത്തതാകുന്നു . ഒരു ദർഘാ സ് 
ഫോറത്തിന്റെ വില - 416 ആണ് ( 400 + വാറ്റ് - 16 ) ഡ്യൂപ്ലി 
ക്കേറ്റ് ഫോറത്തിന്റെ വില - 208. 

പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം നിരതദ്രവ്യ 
തുകയായി 1,050 - തിരുവനന്തപുരം ആയുർവേദ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്ത ഡാറ്റും 100- ന്റെ കേരള 
സംസ്ഥാന മുദ്രപത ത്തിൽ രേഖ പ്പെ ടു ത്തിയ ഒരു 
എഗ്രിമെന്റും ഹാജരാക്കേണ്ടതാണ്. ഏതൊരു ടെണ്ടറും കാരണം 
കാണിക്കാതെ നിര സി ക്കാനോ മാറ്റി വയ്ക്കാനോ ഉള്ള 
അ ധി കാരം തിരു വ ന ത പ രം ആയുർവേദ കോളേജ് 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. 


Cheques , Postal Orders etc . will not be accepted 
towards the cost of forms. Those who wish to purchase 
tender forms by post shall send an additional amount of 
- 50 by money order to cover postal charges . Duplicate 
tender forms, if required will be issued at 156 (cost of 
tender form 150 + VAT - 6) per copy. 

Intending tenderers should deposit an amount of 
- 500 as Earnest Money Deposit by Demand Draft in 
favour of the Principal, Government Ayurveda College, 
Thiruvananthapuram together with an agreement in Kerala 
Stamp Paper worth " 100 . The rate quoted shall remain 
firm for acceptance till one year from the date of 
acceptance of the tender . The Principal, Ayurveda College, 
Thiruvananthapuram will have powers to postpone/cancel 
the tender . 


- തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ 
15 KVA UPS - ന് 7 tubular (40 AH) ബാറ്ററികൾ വിതരണം 
ചെയ്യുന്നതിന് തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു. 

--ഓരോ ദർഘാ സു കളും ആയുർ വേദ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി 
സീൽ ചെയ്ത് 5 -9 - 2012 വൈകുന്നേരം 3 മണി വരെ സമർപ്പി 
ക്കാവുന്നതാണ്. അന്നുതന്നെ ഉച്ചയ്ക്കുശേഷം 3. 30 മണിക്ക് 
ദർഘാസുകൾ നിയമാനുസരണം തുറക്കുന്നതായിരിക്കും. 
യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് ഫോറങ്ങളുടെ 
വില്പന 5 -9 -2012 ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവസാനിക്കുന്നതാണ്. 
ഫോറ ങ്ങൾ തപാൽമാർഗ്ഗം ആ വ ശ്യ മുള ള വർ ദർഘാസ് 
ഫോറത്തിന്റെ വിലയേക്കാൾ - 50 കൂടുതൽ മണിയോർഡർ 
ആയി അയയ്ക്കേണ്ടതാകുന്നു . ദർഘാസിൽ രേഖപ്പെടുത്തിയിരി 
ക്കുന്ന വില നിരക്കുകൾ ദർഘാസ് അംഗീകരിച്ച് നൽകുന്ന 
തീയതി മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിനുള്ളിൽ 
മാറ്റം വരുത്താൻ പാടില്ലാത്തതാകുന്നു . ഒരു ദർഘാസിന്റെ വില 
312 ( 300 + വാറ്റ് - 12 ). ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ വില 


No . S1/ 2784 /2012/ AVC. 


14th August 2012 . 


- 156. 


Sealed competitive tenders are invited for Supply 
of 7 numbers 40 AH Tubular batteries to the 15 KVA UPS 
of Government Ayurveda College , Thiruvananthapuram for 
the year 2012 -13. 

Tenders should be superscribed “ Tubular batteries to 
the 15 KVA UPS ofGovt. Ayurveda College, Thiruvananthapuram ” 
addressed to the Principal, Govt. Ayurveda College, 
Thiruvananthapuram . The last date of the receipt of 
tenders will be at 3 p . m . on 5 - 9 - 2012 . The late tenders 
will not be accepted . The tenders will be opened at 3 .30 
p . m . on 5 -9 - 2012 in the presence of such of the tenderers 
or their authorized representatives who may be present 
at that time. 


പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം നിരതദ്രവ്യ 
തുക യാ യി 500 - ന് തിരു വ ന ന്ത പുരം ആയുർ വേദ 
കോളേജ് പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്ത ഡാറ്റും 
- 100- ന്റെ കേരള സംസ്ഥാന മുദ്രപത്രത്തിൽ രേഖപ്പെടുത്തിയ 
ഒരു എഗ്രിമെന്റും ഹാജരാക്കേണ്ടതാണ്. ഏതൊരു ടെണ്ടറും 
കാരണം കാണിക്കാതെ നിരസിക്കാനോ മാറ്റിവയ്ക്കാനോ 
ഉള്ള അധികാരം തിരുവനന്തപുരം ആയുർവേദ കോളേജ് 
| പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. 


Office of the Principal, 
Govt. Ayurveda College , 
Thiruvananthapuram . 


(Sd.) 
Principal. 


Intending tenderers may on application to the 
Principal, Govt. Ayurveda College , Thiruvananthapuram 
to obtain tender forms on which tenders should be 
submitted . Application for the tender form should be 
accompanied by cash remittance of - 312 (cost of tender 
form 300 + VAT - 12 ) which is the price fixed 
for a form and which is not refundable under any 
circumstances. Tender forms are not transferable . Sale of 
tender forms will be closed at 1 p . m . on 5 - 9 - 2012 . 


SHORT TENDER NOTICES 

(1) 
- No. S1- 4800/2012/ AVC. 

8th August 2012. 
Sealed competitive tenders are invited for the supply 
of following items to the Department of Agadathantra of 
Government Ayurveda College , Thiruvananthapuram . 


LIST OF ITEMS 


SL. 


Name of Items 


Quantity 


1 
2 
3 


Rat feed /Mice feed 
Rabbit feed 
Guinea pig feed 


75 Sacs. (75X25 Kg = 1875 Kg.) 
75 Sacs. (75x25 Kg = 1875 Kg.) 
15 Sacs. (15x25 Kg = 375 Kg.) 


( 2 ) 


Tenders should be superscribed “ Supply of animal 
feed etc . addressed to the Principal, Government 
Ayurveda College , Thiruvananthapuram . The last date of 
the receipt of tenders will be at 3 p . m . on 10 - 9 - 2012 . 
Late tenders will not be accepted . The tenders will be 
opened at 3. 30 p . m . on the same day in the presence of 
such of the tenderers or their authorized representatives 
who may be present at that time. 

Intending tenderers may on application to the 
Principal, Govt. Ayurveda College , Thiruvananthapuram to 
obtain tender forms on which tenders should be 
submitted . Application for the tender form should be 
accompanied by cash remittance of ` 416 which is the 
price fixed for a form and which is not refundable under 
any circumstances. Tender forms are not transferable . Sale 
of tender forms will be closed at 1 p . m . on 10 - 9 -2012 . 
Cheques , Postal Orders etc. will not be accepted towards 
the cost of tender forms. Those who wish to purchase 
tender forms by post shall send an additional amount of 

50 by money order to cover postal charges. Duplicate 
tender forms, if required will be issued at 208 per 
copy. 

Intending tenderers should deposit an amount of 1 % 
of the total cost quoted rate as Earnest Money Deposit by 
Demand Draft in favour of the Principal, Government 
Ayurveda College , Thiruvananthapuram together with an 
agreement in Kerala Stamp Paper worth 100 . The rate 
quoted shall remain firm for one year from the date of 
acceptance of the tender. The Principal, Ayurveda 
College , Thiruvananthapuram will have powers to postpone/ 
cancel the tender. 


- തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ 
അഗദതന്ത ഡിപ്പാർട്ട് മെന്റിൽ ചുവടെ കാണിച്ചിരിക്കുന്ന 
സാധനങ്ങൾ വിതരണം ചെയ്യുവാൻ തയ്യാറുള്ളവരിൽ നിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഓരോ ദർഘാ സുകളും ആയുർവേദ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി 
സീൽ ചെയ്ത് 10 - 9 - 2012 ഉച്ചയ്ക്കു ശേഷം 3 മണിവരെ 
സമർപ്പിക്കാവു ന്ന താ ണ് . അന്നുതന്നെ ഉച്ചയ്ക്കു ശേഷം 
3.30 മണിക്ക് ദർഘാസുകൾ നിയമാനുസരണംതുക്കുഞ്ഞായിരിക്കും. 
യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 
10 - 9 - 2012 ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവസാനിക്കുന്നതാണ്. 
ഫോറങ്ങൾ തപാൽമാർഗ്ഗം ആ വ ശ്യ മു ള്ള വർ ദർഘാസ് 
ഫോറത്തിന്റെ വിലയേക്കാൾ - 50 കൂടുതൽ മണിയോർഡർ 
ആയി അയയ്ക്കേണ്ടതാകുന്നു . ദർഘാസിൽ രേഖപ്പെടുത്തിയിരി 
ക്കുന്ന വില നിരക്കുകൾ ദർഘാസ് അംഗീകരിച്ച് നൽകുന്ന 
തീയതി മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിനുള്ളിൽ 
മാറ്റം വരുത്താൻ പാടില്ലാത്തതാകുന്നു . ഒരു ദർഘാസിന്റെ വില 
- 416 . ഡ്യൂപ്ലിക്കേറ്റ് ഫാറത്തിന്റെ വില - 208. 

-- പൂ രി പ്പിച്ച ദർഘാസ് ഫോറ ത്തിനോ ടൊപ്പം 
സാധനങ്ങളുടെ മൊത്തം വിലയുടെ 1 % ( ഒരു ശതമാനം) 
നിരതദ്രവ്യത്തിന് തിരുവനന്തപുരം ആയുർവേദ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്ത ഡാറ്റും 100 - ന്റെ 
കേരള സംസ്ഥാന മുദ്രപ്പത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു എഗ്രി 
മെന്റും ഹാജരാക്കേണ്ടതാണ്. ഏതൊരു ടെണ്ടറും കാരണം 
കാണിക്കാതെ നിര സി ക്കാനോ മാറ്റി വയ്ക്കാനോ ഉള്ള 
അ ധി കാരം തിരു വ ന ന്ത പുരം ആയുർവേദ കോളേജ് 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. 


- No. S1 /5717/2012/ AVC. 

8th August 2012 . 
Sealed competitive tenders are invited for the 
Supply of a Vamana Peeth (fully stainless steel sink with 
drain and attached chair ) for Vasthi Theatre in 
Kayachikitsa Department, Government Ayurveda College, 
Thiruvananthapuram for the year 2012 - 13. 

Tenders should be superscribed “ Vamana Peeth for 
Vasthi Theatre in Kayachikitsa Department” addressed to 
the Principal, Govt. Ayurveda College , Thiruvananthapuram . 
The last date of the receipt of tenders will be at 3 p . m . 
on 5 - 9 - 2012 . The late tenders will not be accepted. The 
tenders will be opened at 3 . 30 p . m . on 5 - 9 -2012 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 

Intending tenderers may on application to the 
Principal, Govt. Ayurveda College , Thiruvananthapuram 
to obtain tender forms on which tenders should be 
submitted. Application for the tender form should be 
accompanied by cash remittance of 1 312 ( cost of tender 
form " 300 + VAT - 12 ) which is the price fixed 
for a form and which is not refundable under any 
circumstances. Tender forms are not transferable . Sale of 
tender forms will be closed at 1 p . m . on 5 - 9 - 2012 . 
Cheques, Postal Orders etc. will not be accepted towards 
the cost of forms. Those who wish to purchase tender 
forms by post shall send an additional amount of 50 
by money order to cover postal charges. Duplicate tender 
forms, if required will be issued at 156 (cost of tender 
form 150 + VAT - 6 ) per copy. 

Intending tenderers should deposit an amount of 
- 300 as Earnest Money Deposit by Demand Draft in 

favour of the Principal, Government Ayurveda College , 
Thiruvananthapuram together with an agreement in Kerala 
Stamp Paper worth · 100 . The rate quoted shall remain 

firm for acceptance till one year from date of acceptance 
- of the tender. The Principal , Ayurveda College , 

Thiruvananthapuram will have powers to postpone/cancel 
the tender. 


-- തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ 
കായ ചികിത്സാവിഭാഗത്തിലെ വസ്തി തിയേറ്ററിലേക്കായി 
- ഒരു Vamana Peeth (fully stainless steel sink with drain 
and attached chair ) വിതരണം ചെയ്യാൻ തയ്യാറുള്ളവരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


-ഓരോ ദ ർ ഘാ സു കളും ആയുർവേദ കോളേജ് the price fixed for a form and which is not 
പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി 

refundable under any circumstances. Tender forms are not 
സീൽ ചെയ്ത് 5-9- 2012 വൈകുന്നേരം 3 മണി വരെ സമർപ്പി 

transferable . Sale of tender forms will be closed at 1 p . m . 
ക്കാവുന്നതാണ്. അന്നുതന്നെ ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് 

on 15 -9 - 2012. Cheques , Postal Orders etc . will not be 
ദർഘാസുകൾ നിയമാനുസരണം തുറക്കുന്നതായിരിക്കും. 

accepted towards the cost of tender forms. Those who 
യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് ഫോറങ്ങ ളുടെ 

wish to purchase tender forms by post shall send an 
വില്പന (fully stainless steel sink with drain and attached additional amount of 50 by money order to cover postal 
chair) 5 - 9- 2012 ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവസാനിക്കുന്നതാണ്. charges. Duplicate tender forms, if required will be issued 
ഫോറ ങ്ങൾ തപാൽമാർഗ്ഗം ആവ ശ്യ മുള ള വർ ദർഘാസ് at - 515 ( cost of tender form " 495 + VAT - 20 ) per 
ഫോറത്തിന്റെ വിലയേക്കാൾ - 50 കൂടുതൽ മണിയോർഡർ 

copy. 
ആയി അയയ്ക്കേണ്ടതാകുന്നു . ദർഘാസിൽ രേഖപ്പെടുത്തിയിരി 
ക്കുന്ന വില നിരക്കുകൾ ദർഘാസ് അംഗീകരിച്ച് നൽകുന്ന 

Intending tenderers should deposit an amount of 1 % 
തീയതി മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിനുള്ളിൽ of the cost quoted rate as Earnest Money Deposit by 
മാറ്റം വരുത്താൻ പാടില്ലാത്തതാകുന്നു . ഒരു ദർഘാസിന്റെ Demand Draft in favour of the Superintendent, Govt. 
വില : 312 ( 300 + വാറ്റ് 12 ). ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ Ayurveda College Hospital, Thiruvananthapuram together 
വില - 156. 

with an agreement in Kerala Stamp Paper worth - 100. The 
- പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം നിരതദ്രവ്യ rate quoted shall remain firm for one year from the date of 
തുകയായി - 300 - ന് തിരുവനന്തപുരം ആയുർവേദ കോളേജ് - acceptance of the tender. The Superintendent, Govt. 
പിൻ സി പ്പാ ളിന്റെ പേരിൽ എടുത്ത ഡാഫ്റ്റും 

Ayurveda College Hospital, Thiruvananthapuram will have 
- 100 - ന്റെ കേരള സംസ്ഥാന മുദ്രപത്രത്തിൽ രേഖപ്പെടുത്തിയ 

powers to postpone/cancel the tender, without stating any 
ഒരു എഗ്രിമെന്റും ഹാജരാക്കേണ്ടതാണ്. ഏതൊരു ടെണ്ടറും 

reason . 
കാരണം കാണിക്കാതെ നിരസിക്കാനോ മാറ്റി വയ്ക്കാനോ 
ഉള്ള അധികാരം തിരുവനന്തപുരം ആയുർവേദ കോളേജ് തിരുവനന്തപുരം ഗവ. ആയൂർവേദ കോളേജ് ആശുപ്രതി 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. 

യിലെ ആവശ്യത്തിലേക്കായി ഹൈ സ്പീഡ് ഇൻഡസ്ട്രിയൽ 

വാഷിംഗ് മെഷീൻ രണ്ടെണ്ണം വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. 
Office of the Principal , 
Govt. Ayurveda College , 

( Sd.) 

വിതരണം ചെയ്യാൻ താൽപര്യമുള്ളവരിൽ നിന്നും മുദ്രവച്ച 
Thiruvananthapuram . 

Principal. 

ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

-- ഓരോ ദർഘാസുകളും തിരുവനന്തപുരം ആയൂർവേദ 
RE -SHORT TENDER NOTICE 

കോളേജ് ആശു പത്രി സൂപ്രണ്ടിന്റെ മേൽ വിലാസത്തിൽ 

പ്രത്യേകം കവറിലാക്കി സീൽ ചെയ്ത്15-9- 2012 ഉച്ചയ്ക്കുശേഷം 
No. C -2795/2012/ AVCH . 

30th July 2012. 3 മണിവരെ സമർപ്പിക്കാവുന്നതാണ്. അന്നുതന്നെ ഉച്ചയ്ക്കുശേഷം 
Sealed competitive tenders are invited for the supply 

3 മണിക്ക് ദർഘാസുകൾ നിയമാനുസരണം തുറക്കുന്നതായിരിക്കും. 
and installation of the Two Nos . of Industrial Laundry 

-- യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
Equipments (Washing Machine ) for Government Ayurveda ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 
College Hospital , Thiruvananthapuram . 

15 - 9 - 2012 ഉച്ചയ്ക്ക് 1 മണിക്ക് അവ സാ നിക്കു ന്ന താണ്. 
Tenders should be superscribed “ Supply of the Two 

ഫോറ ങ്ങ ൾ തപാൽമാർഗ്ഗം ആവ ശ്യ മു ള്ള വർ ദർഘാസ് 
Nos. of Industrial Laundry Equipments (Washing 

- ഫോറത്തിന്റെ വിലയേക്കാൾ - 50 കൂടുതൽ മണി ഓർഡർ 
Machine ) ” addressed to the Superintendent, Government ആയി അയക്കേണ്ടതാകുന്നു . ദർഘാസിൽ രേഖപ്പെടുത്തിയിരി 
Ayurveda College Hospital, Thiruvananthapuram . The last ക്കുന്ന വില നിരക്കുകൾ ദർഘാസ് സ്ഥിരപ്പെടുത്തി നൽകുന്ന 
date of the receipt of tenders will be at 3 p . m . on 

തീയതി മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിലേക്ക് 
15 - 9 - 2012 . Late tenders will not be accepted . The tenders 

പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. ഒരു ദർഘാസ് ഫോറത്തിന്റെ 
will be opened at 3. 30 p . m . on 15 -9 - 2012 in the presence of 

വില " 1, 030 ആണ്(ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ വില " 515). 
such of the tenderers or their authorized representatives 
who may be present at that time. 

- പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങളുടെ 

മൊത്തം വിലയുടെ 1 % ( ഒരു ശതമാനം) നിരതദ്രവ്യത്തിന് 
Intending tenderers may on application to the 

തിരു വ ന ന്ത പുരം ആയൂർവേദ കോളേജ് ആശു പ്രതി 
Superintendent Govt. Ayurveda College Hospital, 

സുപ്രണ്ടിന്റെ പേരിൽ എടുത്ത ഡാറ്റും : 100- ന്റെ കേരള 
Thiruvananthapuram to obtain tender forms on which 
tenders should be submitted along with the specification 

സംസ്ഥാന മുദ്രപ്പത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു എഗ്രിമെന്റും 
of the material to be supplied . Application for the tender 

ഹാജരാക്കേണ്ടതാണ്. ഏതൊരു ടെണ്ടറും കാരണം കാണി 
forms should be accompanied by cash remittance of ക്കാതെ നിരസിക്കാനോ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം 
s 1, 030 (cost of tender form " 990 + VAT - 40 ) which is - തിരു വ ന ന്ത പുരം ആയൂർ വേദ കോളേജ് ആശു പ്രതി 

സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 


SPECIFICATION 


1. High Speed Industrial Washing Machine (Full 

Automatic top open , 10 Kg . cloth loading capacity) — 
1 No . 


2. High speed Industrial Washing Machine (Full 

Automatic top open , 6 Kg. cloth loading capacity ) — 
1 No. 


Office of the Superintendent, 
Govt. Ayurveda College Hospital, 
Thiruvananthapuram . 


- ( Sd.) 
Superintendent. 


D + A 8 - 175 
ദർഘാസ് ഫോറത്തിന്റെ വില ( വാറ്റ് ഉൾപ്പെടെ): 

ഒറിജിനൽ - 1,872 . 

ഡ്യൂപ്ലിക്കറ്റ് - 936. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- 6 - 8 - 2012 മുതൽ 6 - 9 - 2012 രാവിലെ 10 .30 മുതൽ 
ഉച്ചയ്ക്ക് 2 മണിവരെ. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 10- 9 -2012 , 2 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 10 - 9 - 2012 
3 മണിവരെ. 
- ദർഘാസ് ഫോറ ങ്ങ ൾ തപാ ലിൽ ലഭി ക്കു ന്ന തിന് 
ഫോറത്തിന്റെ വിലയ്ക്ക് പുറമേ 50 കൂടുതൽ അടയ്ക്കേണ്ട 
താണ്. ദർഘാസ് ഫോറത്തിന്റെ വില യായി ചെക്കുകൾ, 
പോസ്റ്റേജ് സ്റ്റാമ്പുകൾ എന്നിവ സ്വീകാര്യമല്ല . വി. പി . പി . 
വഴി അയയ്ക്കുന്നതല്ല . 31- 3- 2013 വരെ നിരക്ക് പ്രാബല്യത്തിലി 
രിക്കേണ്ടതാണ്. 

- ദർഘാസ് നീട്ടി വയ്ക്കുന്നതിനും യാതൊരു കാരണവും 
കൂടാതെ റദ്ദാക്കുന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്ത മാ യി രിക്കു ന്ന താണ്. സർക്കാർ വകുപ്പുകളിൽ 
നില വിലുള്ള എല്ലാ ദർഘാസ് നിബ ന്ധ ന കളും ഇ 
ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 
പ്രവൃത്തി സമ യ ങ്ങ ളിൽ കോളേജ് ആഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


SHORT TENDER EXTENSION NOTICE 


| [ No. 04/ 12- 13 ] 


No. C1/1172/2012. 

3rd August 2012 . 
Sealed tenders are invited for the supply of 
Bread (approximate 35200 kg.) to the Hospital Government 
Ayurveda College, Tripunithura for the remaining period 
of the year 2012 -2013 . 

The tenders should superscribed Tender for the 
supply of Bread to the College Hospital and addressed 
to the Principal, Government Ayurveda College, 
Tripunithura. 

PAC — 11.75 Lakh . 


Government Ayurveda College , 
Tripunithura . 


( Sd .) 
Principal. 


Cost of tender form (Non refundable ): 

Original - 1,872 . 
Duplicate = 936 . 


Last date and time of sale of tender form 
6-8-2012 to 6-9- 2012, 10.30 a. m . to 2 p. m . 

Last date and time of receipt of tender form 
10 -9 - 2012, 2 p . m . 

| Date and time of opening of tender - 10 - 9 - 2012 , 
3 p . m . 


Date upto which the rates to be firm — 31- 3 - 2013. 


- 50 will be charged extra towards the Postage of 
the tender form has to be sent by post. 


Intending tenderers may on application to the 
Principal, Government Ayurveda College , Tripunithura 
obtain the requisite tender forms against cash remittance . 
The tender form is not transferable , Cheques, Postage , 
Stamps etc . will not be accepted towards the cost of 
forms nor will the forms be sent per VPP . 


- തൃപ്പൂ ണിത്തുറ ഗവൺമെന്റ് ആയൂർവേദ കോളേജ് 
ആശുപത്രിയിലേക്ക് 2012 - 13 കാലയളവിലേക്ക് ആവശ്യമായി 
വരുന്ന ബഡ് ( 35200 കി . ഗ്രാം ) വിതരണം ചെയ്യുവാൻ 
തയ്യാറുള്ളവരിൽ നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ സീൽ ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


